Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


ni 


OVERN 


രം 


CRNMENY 


ാർ 


ന 


KERALA 


ENT OF KEY 


- 


त्यापन 


-- - 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


12th October 2010 
2010 ഒക്ടോബർ 12 
20th Aswina 1932 
1932 ആശ്വിനം 20 


വാല്യം 55 


നമ്പർ 


PART III 


Irrigation Department 


ദർഘാസ് പരസ്യം 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

- ( 2 ) 


നിരത 
ദ്രവ്യം 
രൂപ് 


നമ്പർ ഡി . ബി . 1/ 2005. 

2010 സെപ്റ്റംബർ 9. 
കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, 
പ്രോജക്റ്റ് സർക്കിൾ,മൂവാറ്റുപുഴതാഴെപറയുന്ന പ്രവൃത്തികൾക്കു 
വേണ്ടി കേരള ജലസേചന/ പൊതുമരാമത്ത് വകുപ്പുകളിലെ 
രജിസ്ട്രേഷനുള്ള കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര്ആലേഖനം ചെയ്ത്മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ താഴെ 
കാണിച്ചിട്ടുള്ള തീയതിപകാരം വൈകുന്നേരം 3 മണിവരെ 
രജിസ്റ്റേർഡ് തപാലിൽ മാത്രം സ്വീകരിക്കുന്നതും ( കൊറിയർ 
സ്വീകരിക്കുന്നതല്ല) പിറ്റേദിവസം 25- 11-2010 രാവിലെ 11 മണിക്ക് 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാകുന്നു. 
തപാലിൽ വരുന്ന കാലതാമസത്തിന് കരാറുകാർ മാത്രം 
ഉത്ത ര വാ ദി യാ യി രി ക്കും . ഏതെങ്കിലും കാര ണ വശാൽ 
അന്നേദിവസം അവധിയായാൽ അടുത്ത പ്രവർത്തി ദിവസം 
മേൽപ്പറഞ്ഞ സമയംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
അതിനടുത്ത ദിവസം മേൽപ്പറഞ്ഞ സമയത്ത്തുറക്കുന്നതുമാണ്. 
ദർഘാസുകൾ സമർപ്പിക്കുന്നതിനോടൊപ്പംതന്നെ പൂരിപ്പിച്ച് 
ദർഘാസിന്റെ ഒരു പകർപ്പ് ചീഫ് എഞ്ചിനീയർ, പ്രോജക്ട്- 2, 
തിരുവനന്തപുരത്തിനും അയയ്ക്കേണ്ടതാണ് (കത്ത് നമ്പർ 
16857/ MP1/2009/ WRD dtd . 10- 7-2009). 


- 13 | എ സ് . ഇ . പി . സി . എ ം . | 2 0 1 0 - 11 

എം . വി. ഐ . പി . - മൂവാറ്റുപുഴ ഡിവിഷന്റെ 
കീഴിൽ തൊടുപുഴ ഡിവിഷന്റെ പരിധിയിലുള്ള 
വലതുകര മെയിൻ കനാലിന്റെ ചെച . 11500 മീ . 
മുതൽ ചെ . 12000 മീ. വരെയുള്ളഇടിഞ്ഞുപോയ 
ഭാഗങ്ങളുടെപുനർ നിർമ്മാണം - രൂപ 120 ലക്ഷം 50, 000 
14/എസ്. ഇ . പി . സി . എം ./ 2010 - 11- ടി പിറവം 
ഡിവിഷന്റെ കീഴിലുളള മാഞ്ഞൂർ 
ഡിസ്ട്രിബട്ടറിക്ക് കുറുകെ കുറുപ്പുംതറ 
ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനുകളുടെ 
ഇടയിൽ കി . മീ . 47 /700. 800 ഭാഗത്ത് 

പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള 
അവശേഷിക്കുന്ന പണികൾ - രൂപ 29 ലക്ഷം - 50, 000 
15 | എ സ് . ഇ . പി . സി . എം . | 2 010 - 11 - ടി 
മൂവാറ്റുപുഴ ഡിവിഷന്റെ കീഴിൽ തൊടുപുഴ 
ഡിവിഷന്റെ പരിധിയിൽ വരുന്ന മലങ്കര 
ഡാമിന്റെ എഫ്. ആർ. എൽ. ഏരിയായിൽ 
കയ്യേറ്റം ഒഴിവാക്കുന്നതിന് അടിയന്തിരമായി 
ജണ്ടകളുടെ നിർമ്മാണം - രൂപ 25 ലക്ഷം 

50,000 


12th Oct. 2010] 


IRRIGATION DEPARTMENT 


522 


( 1) 


(2) 


ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- നും 7 - നും 
രൂപ 18,000 + വാറ്റ്+ സെസ്സ്, ക്രമനമ്പർ 2 - ന് രൂപ 4, 400 + വാറ്റ്+ 
സെസ്സ്, ക്രമനമ്പർ 3- നും 12- നും 13 - നും 3,800+ വാറ്റ്+ സെസ്സ്, 
ക്രമനമ്പർ 4- നും 8- നും രൂപ 2,500 + വാറ്റ്+ സെസ്സ്, ക്രമനമ്പർ 
5 - ന് രൂപ 3 ,300 + വാറ്റ് + സെസ്സ്, കമനമ്പർ 6 - ന് രൂപ 
3,000 + വാറ്റ്+ സെസ്സ്, ക്രമനമ്പർ 9 - ന് രൂപ 2,700 + വാറ്റ്+ സെസ്സ്, 
ക്രമനമ്പർ 10- നും 11 - നും രൂപ 2,600 + വാറ്റ്+ സെസ്സ്. 

ദർഘാസ് ഫാറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 16 - 11 -2010 മുതൽ 19- 11-2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 


- ദർഘാസ് സ്വീക രി ക്കുന്ന അവ സാന തീയതിയും 
സമയവും - 24 - 11- 2010, 3 മണിവരെ. 


- പ്രവൃത്തി തീർക്കേണ്ട കാലാവധിക്രമനമ്പർ 1, 3, 12 
ഇവയ്ക്ക് 9 മാസം, ക്രമനമ്പർ 7 - ന് 12 മാസം, മറ്റുള്ളവയ്ക്ക് 
6 മാസം. 


4 16 / എ സ്. ഇ . പി . സി . എം . | 2 0 10 - 11 

എം . വി . ഐ . പി. മൂവാറ്റുപുഴ ഡിവിഷന്റെ 
പരിധിയിലുള്ളമൂവാറ്റുപുഴ ബ്രാഞ്ച് കനാലിന്റെ 
ചെ . 775 മീ . മുതൽ 1025 മീ . വരെയുള്ളഭാഗത്ത് 
സംരക്ഷണഭിത്തികളുടെയും റോഡ്കലുങ്കിന്റെയും 
നിർമ്മാണ പ്രവൃത്തികൾ രൂപ 16.50 ലക്ഷം 

41,250 
- 17 /എസ് . ഇ . പി . സി . എം ./ 2010 - 1 ടി ടി 
പരിധിയിലുള്ളമൂവാറ്റുപുഴ ബ്രാഞ്ച്കനാലിന്റെ 

ച് . 192 മീ . ഭാഗത്തെ സംരക്ഷണഭിത്തിയുടെ 
നിർമ്മാണം, ചെ . 625 മീ . ഭാഗത്തെ നടപ്പാതയുടെ 
നിർമ്മാണം, ചെ . 405 മീ.മുതൽ 505 മീ . വരെയുള്ള 
ഭാ ഗത്തെ പാരപ്പറ്റ് ഭിത്തിയുടെ നിർമ്മാണം 
ഉൾപ്പെടെയുള്ള വേലകൾ -രൂപ 22 ലക്ഷം 50,000 
18 /എസ് . ഇ . പി . സി . എം ./ 2010 - 1 - ടി ടി 
പരിധിയിലുള്ള മൂവാറ്റുപുഴ ബ്രാഞ്ച് കനാലിന്റെ 
ചെ . 4000 മീ . മുതൽ 11875 മീ . വരെയുള്ള 
ഭാഗത്ത് ജണ്ട നിർമ്മാണം -രൂപ 20 ലക്ഷം 

- 50 ,000 
7 19 /എസ് . ഇ . പി . സി . എം ./ 2010 - 1 ടി പിറവം 

ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ഇലഞ്ഞി 
ഡിസ്ട്രിബട്ടറിയുടെ ചെ . 0 മീ .മുതൽ 3415 മീ . 
വരെയുള്ള ഭാഗത്ത് കട്ട് ആന്റ് കവറിന്റെയും 
ഫ്ളൂമിന്റെയും സി. ഡി. വർക്കുകൾഉൾപ്പെടെ 
യുള്ള നിർമ്മാണം - ശേഷിച്ച പണികൾ - 
രൂപ 120 ലക്ഷം. 

50 ,000 
20/എസ് . ഇ . പി . സി . എം . | 2010 - 11 - ടി . 
മൂവാറ്റുപുഴ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന 
രാമമംഗലം ബ്രാഞ്ച് കനാലിന്റെ ചെ . 1500 മീ . 
മുതൽ 2538 മീ .വരെയുള്ള ഭാഗത്തെ അടിയന്തിര 

നിർമ്മാണ പ്രവർത്തികൾ -രൂപ 16. 50 ലക്ഷം 41, 250 
9 21/ എസ്. ഇ . പി. സി. എം ./ 2010 -11- ടി പിറവം 

ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ഏറ്റുമാനൂർ 
ബ്രാഞ്ച് കനാലിന്റെ ചെ . 2750 മീ . നു സമീപം 
മണ്ണിട്ടു നികത്തിയ ഭാഗത്തിന്റെ സംരക്ഷണ 

വേലകളും അധിക ജലം തിരിച്ചുവിടുന്നതി 
നുള്ള ജോലികളും രൂപ 18 ലക്ഷം 

- 45 ,000 
10 2 2 | എ സ് . ഇ . പി . സി . എം . | 2 010 - 11 - ടി 

മൂവാറ്റുപുഴ ഡിവിഷന്റെ പരിധിയിൽ വരുന്ന 
രാമമംഗലം ബ്രാഞ്ച് കനാലിന്റെ ചെ . 8000 
മീറ്ററിൽ നിർമ്മിച്ചിട്ടുള്ള ഫ്ളഷ്എസ്കേപ്പിന്റെ 
എക്സ്റ്റൻഷൻ വേലകൾ -രൂപ 17.00 ലക്ഷം 
23/ എസ് . ഇ . പി. സി . എം ./ 2010 - 1 - ടി ടി 
പരിധിയിൽ വരുന്ന മാമലശ്ശേരി എം . ഡി.യുടെ 
ചെ . 0 മീ . മുതൽ 2500 മീ . വരെയും 5000 മീ. 
മുതൽ 7098 മീ . വരെയുമുള്ള ഭാഗത്തെ 

ജണ്ടകളുടെ നിർമ്മാണം -രൂപ 17 ലക്ഷം - 42,500 
12 2 4 | എ സ് . ഇ . പി . സി . എം . | 2 010 - 11 - ടി 
കൂത്താട്ടുകുളം ഡിവിഷന്റെ പരിധിയിൽ 
വരുന്ന ഇടതുകര മെയിൻ കനാലിൽ 
രാമമംഗലം ബ്രാഞ്ച് കനാൽ ആരംഭിക്കുന്ന 
ഭാഗത്ത് ക്രോസ് റെഗുലേറ്ററിന്റെ നിർമ്മാണം 
( സിവിൽ വർക്ക്) രൂപ 25 ലക്ഷം 

50 ,000 
13 25 /എസ് . ഇ . പി . സി . എം ./ 2010 -11 - ടി പിറവം 

ഡിവിഷന്റെ പരിധിയിൽ വരുന്ന ഏറ്റുമാനൂർ 
ബ്രാഞ്ച് കനാലിന്റെ ചെ . 4550 - ലെ ഫ്ളഷ് 
എസ്കേപ്പിന്റെ നിർമ്മാണം - രൂപ 25 ലക്ഷം. 50, 000 


- കരാറുകാരുടെ വിഭാഗം ക്രമനമ്പർ 1- നും 7 - നും “ എ 
ക്ലാസ്സ്, മറ്റുള്ളവയ്ക്ക് " ബി യും അതിനു മുകളിലും. 

- ദർഘാസ് പ്രമാണവും മറ്റു വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും മേൽകാണിച്ചിട്ടുള്ള 
തീയതികളിൽ ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില രൊക്കം 
പണമായോ മണി യോർഡറായോ അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ 
അന്നേദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തി ദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാ സു കൾ ലഭിക്കു ന്ന താ ണ് . 
ദർഘാസ് പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്ക് 
മാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറു വാൻ 
പാടില്ലാത്തതുമാകുന്നു . ഈ ജോലിക്ക് ദർഘാസ് സമർപ്പി 
ക്കുമ്പോൾ 100 രൂപ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാരംഭ കരാർകൂടി 
വയ്ക്കേണ്ടതാകുന്നു . നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് 
ഏതുസമയത്തും മാറത്തക്കവിധം അധികാരപ്പെടുത്തിയിട്ടുള്ളതും 
ആയിരിക്കണം. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
ആ വ ശ്യ മാ യ നിര ത ദ വ്യം കെട്ടി വയ്ക്കാത്തതു മാ യ 
ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. കേരള നിർമ്മാണ 
തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ബിൽ തുകയുടെ ഒരു 
ശതമാനം അംശാദായമായി ബില്ലിൽനിന്നും പിടിക്കുന്നതും 
നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. നിയമാനുസൃതമായ 
സെയിൽസ് ടാക്സ്/ വാറ്റ് ഓരോ ബില്ലിൽനിന്നും പിടിക്കുന്നതും 
ആ യ വ സെയിൽ സ് ടാക് സ് അ ധി കാ രി കൾക്ക് 

കൈമാറുന്നതുമാണ്. ഗവൺമെന്റ് ഓർഡർ നമ്പർ 84/ 97/ 
പി . ഡബ്ല് . ആന്റ് റ്റി. തീയതി 19- 8 -1997 -ം ഗവൺ മെന്റ് 
ഓർഡർ നമ്പർ 137 / 98 / പി . ഡബ്ല . ഡി. തീയതി 21 - 2 - 1998 
പ്രകാരം പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് ഗ്യാരണ്ടി തുടങ്ങിയ 
വ്യവസ്ഥകളും കേരള പൊതുമരാമത്ത്/ ജലസേചന വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിച്ചുള്ള പുതുക്കിയ മറ്റെല്ലാ വ്യവസ്ഥ 
കളും ഇതിനും ബാധകമാണ്. 


- 42 , 500 


11 


കം 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
കാര്യാലയം. 
പ്രോജക്റ്റ് സർക്കിൾ, 

( ഒപ്പ്) 
മൂവാറ്റുപുഴ. 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


12th OCT. 2010 ] 


IRRIGATION DEPARTMENT 


523 


ദർഘാസ് ദീർഘിപ്പിക്കൽ പരസ്യം 


- ദർഘാസ് രജിസ്റ്റേർഡ് തപാലിൽ ഈ ഓഫീസിൽ 
ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 15 - 10 - 2010 
വൈകുന്നേരം 3 മണിവരെ. 


നമ്പർ ഉ . ആ . 9 / 95. 

2010 സെപ്റ്റംബർ 22. 
കേരള ഗവർണ്ണർക്കുവേണ്ടിഅസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, എം . വി. ഐ . പി. സബ് ഡിവിഷൻ നമ്പർ- 5 , 
കൂത്താട്ടുകുളം, ഡി . ബി . 9 / 95 തീയതി 16 - 8 - 2010 പ്രകാരം 
താഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി കേരള ജലവിഭവ 
പൊതു മരാമത്ത് വകു പ്പിൽ രജിസ്ട്രേഷ ന് അംഗീകൃത 
കരാറുകാരിൽനിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേര്ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചിരുന്നു . ഈ ദർഘാസുകൾ ചില സാങ്കേതിക കാരണ 
ങ്ങളാൽ താഴെ കൊടുത്തിരിക്കുന്ന തീയതികളിലേക്ക് ദീർഘിപ്പി 
ച്ചിരിക്കുന്നു . ദർഘാസുകൾ രജിസ്റ്റേർഡ് തപാലിൽ മാത്രം 
സ്വീക രി ക്കു ന്നതും ( കൊ റി യർ സ്വീക രി ക്കു ന്ന ത ല്ല ) 
താഴെ കൊടു ത്തി രി ക്കുന്ന നിശ്ചിത തീയതികളിൽ 
അസിസ്റ്റന്റ് എക്സ് സി ക ട്ടീവ് എഞ്ചി നീ യ റോ അദ്ദേഹം 
അധികാര പ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുളള 
ക രാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാകു ന്നു . 
തപാലിൽ വരാവുന്ന കാലതാമസത്തിന് കരാറുകാർ മാത്രം 
ഉത്തരവാദി ആയിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
വിൽക്കുന്ന അവസാന ദിവസമോ തുറക്കുന്ന ദിവസമോ 
അവധിയാവുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി ദിവസം താഴെ 
സൂചിപ്പിച്ചിട്ടുള്ള സമയംവരെ ദർഘാസുകൾ വിൽക്കുന്നതും 
സ്വീകരിക്കുന്നതും തുറക്കുന്നതും ആയിരിക്കും. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 15 - 10 - 2010 
വൈകുന്നേരം 3.30 മണി. 
കരാറുകാരുടെ വിഭാഗം " ഡി യും അതിനുമുകളിലും. 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണവും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പുവച്ച 
ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽനിന്നും ദർഘാസ് 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 

- ദർഘാസ് പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറു 
കാർക്ക് മാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ 
പാടില്ലാത്തതുമാകുന്നു . ദർഘാസ് ഫോറത്തിൽ രേഖപ്പെടുത്തുന്ന 
നിരക്ക് രണ്ട് ദശാംശ സംഖ്യയിലേക്ക് നിജപ്പെടുത്തേണ്ടതാണ്. 
ഈ പ്രവർത്തികൾക്ക് ദർഘാസ് സമർപ്പിക്കുമ്പോൾ 100 രൂപയുടെ 
മുദ്രപത്രത്തിൽ ഒരു പ്രാരംഭ കരാർകൂടി വയ്ക്കേണ്ടതാണ്. 
നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ വാങ്ങിയ നിശ്ചിത തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് 
മാറത്തക്കവിധം പണയപ്പെടുത്തി അധികാരപ്പെടുത്തിയിട്ടുള്ളതും 
ആയിരിക്കണം. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയതോ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ പണയ 
പ്പെടുത്തിയതോ ആയ മതിയായ തുകയ്ക്കുള്ളനിരതദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതും ആയ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
-- കേരള ജലവിഭവ പൊതുമരാമത്ത് വകുപ്പുകളിൽ ദർഘാ 
സുകളെ സംബന്ധിച്ച് നിലവിലുള്ള മറ്റെല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമാണ്. 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
- പ്രവൃത്തിയുടെ പേരും 

അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


1 1/ എഇഇ - 5 / 2010 - 17 - എം . വി . ഐ . പി . 

ഇടതുകര പ്രധാന കനാലിന്റെചെയിനേജ് 
8000 മീറ്റർ മുതൽ 11000 മീറ്റർ വരെയുള്ള 
ഭാഗത്തിന്റെ വാർഷിക അറ്റകുറ്റപ്പണികൾ 
- രൂപ 2 , 00 , 000 


5 ,000 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
എം . വി . ഐ . പി . 
സബ് ഡിവിഷൻ നമ്പർ- 5, 
കൂത്താട്ടുകുളം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

- എഞ്ചിനീയർ. 


5 ,000 


ദർഘാസ് മാറ്റിവയ്ക്കൽ പരസ്യം 


- 5,000 


നമ്പർ ഡി . ബി .18 / 99 . 


2010 സെപ്റ്റംബർ 22. 


2 2/ എഇഇ- 5 / 2010 -11 - ടി ടി 11000 മീറ്റർ 

മുതൽ 13000 മീറ്റർ വരെയുള്ള ഭാഗത്തിന്റെ 
വാർഷിക അറ്റകുറ്റപ്പണികൾ - രൂപ 2,00,000 
3 /എഇഇ- 5/ 2010 -1 ടി ടി 13000 മീറ്റർ 
മുതൽ 16000 മീറ്റർ വരെയുള്ള ഭാഗത്തിന്റെ 
വാർഷിക അറ്റകുറ്റപ്പണികൾ രൂപ 2,00, 000 
4/എഇഇ- 5/ 2010 -11 ടി മുളക്കുളം ശാഖാ 
കനാലിന്റെ ചെയിനേജ് 0 മീറ്റർ മുതൽ 
2400 മീറ്റർ വരെയുള്ളഭാഗത്തിന്റെ വാർഷിക 

അറ്റകുറ്റപ്പണികൾ രൂപ 1,50, 000 
5 5/ എഇഇ - 5/ 2010 -11 - ടി ടി 2400 മീറ്റർ 

മുതൽ 4400 മീറ്റർ വരെയുള്ള ഭാഗത്തിന്റെ 

വാർഷിക അറ്റകുറ്റപ്പണികൾ രൂപ 1,00,000 
6 6/ എഇഇ -5/ 2010- 11- ടി ടി 4400 മീറ്റർ 

മുതൽ 5600 മീറ്റർ വരെയുള്ളഭാഗത്തിന്റെ 
- വാർഷിക അറ്റകുറ്റപ്പണികൾ -രൂപ 3,00,000 


3,750 


2 ,500 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, എം . വി. ഐ . പി . സബ് ഡിവിഷൻ നമ്പർ- 6, 
കൂത്താട്ടു കുളംതാഴെ പറയുന്ന പ്രവൃത്തികൾക്കുവേണ്ടി 
16 - 8 - 2010 - ൽ ഇതേ നമ്പരിൽ ക്ഷണിച്ചിരുന്ന ദർഘാസുകൾ 
ചില സാങ്കേതിക കാരണങ്ങളാൽ 20 - 10 - 2010 - ലേയ്ക്ക് മാറ്റി 
വച്ചിരിക്കുന്നു . ടി പ്രവൃത്തികൾക്കുവേണ്ടി കേരള ജലസേചന 
പൊതുമരാമത്തുവകുപ്പിലെ രജിസ്ട്രേഷനുള്ള അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ 
പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്ത്മുദ്രവച്ച കവറു 
കളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ രജിസ്റ്റേർഡ് 
തപാലുകളിൽ മാത്രം സ്വീകരിക്കുന്നതും ( കൊറിയർ സ്വീകരി 
ക്കുന്നതല്ല ) താഴെ കൊടുത്തിരിക്കുന്ന നിശ്ചിത തീയതിയിൽ 
അസി സ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചി നീ യ റോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന തു മാ കു ന്നു . 
തപാലിൽ വരാവുന്ന കാലതാമസത്തിന് കരാറുകാർ മാത്രം 


7,500 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 6 - ന് രൂപ 
600 + വാറ്റ്, മറ്റുള്ളവയ്ക്ക് രൂപ 400 + വാറ്റ്. 

-- ദർഘാസ് വിൽക്കുന്ന തീയതിയും സമയവും 11- 10- 2010 
മുതൽ 12 - 10 - 2010 വൈകുന്നേരം 3 മണിവരെ. 


12th OCT. 2010 ] 


IRRIGATION DEPARTMENT 


524 


ഉത്തരവാദിയായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് 
വിൽക്കുന്ന അവസാന ദിവസമോ തുറക്കുന്ന ദിവസമോ 
അവധിയാവുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം താഴെ 
സൂചിപ്പിച്ചിട്ടുള്ള സമയംവരെ ദർഘാസുകൾ വിൽക്കുന്നതും 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് 
ബിൽതുകയുടെ 1 % അംശാദായമായി ബില്ലിൽനിന്നും പിടിക്കു 
ന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. നിയമാനുസൃതമായ 
സെയിൽടാക്സസും/ വാറ്റും ഓരോ ബില്ലിൽനിന്നും പിടിക്കുന്നതും 
ആയവ സെയിൽടാക്സ് അധികാരികൾക്ക് കൈമാറുന്നതു 
മാണ്. ഗവൺമെന്റ് ഓർഡർ നമ്പർ 87 /97 PW & T dated 
19 - 8 - 1997 - 9 ഗവൺമെന്റ് ഓർഡർ 137 / 98 PWD dated 
21- 2 - 1998 - o പ്രകാരം പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് ഗ്യാരന്റി 
തുടങ്ങിയ വ്യവസ്ഥകളും, കേരള ജലസേചന പൊതുമരാമത്ത് 
വകുപ്പുകളിൽ ദർഘാസുകളെ സംബന്ധിച്ച് നിലവിലുള്ള 
മറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
രൂപ് 


7 ,500 


2 


1/ എഇഇ / എം . വി . ഐ . പി .- 6 / 2010 - 11 
ജലവിതരണത്തിനുവേണ്ടി എം . വി . ഐ . പി. 
മാറാടി ബാഞ്ച് കനാലിന്റെ വാർഷിക 
അറ്റകുറ്റപണികൾ - രൂപ 3 ലക്ഷം 
2 / എഇഇ / എം . വി . ഐ . പി - 6 | 2010 - 11 
എം . വി . ഐ . പി.-യുടെ മാറിക ജലവിതരണി 
യുടെ 2010 -11 വർഷത്തെ ടി - രൂപ 3 ലക്ഷം 
- 3 / എഇഇ / എം . വി . ഐ . പി - 6 | 2010 - 11 

എം . വി . ഐ . പി.-യുടെ ഇടതുകര പ്രധാന 
കനാലിനുകുറുകെ ബണ്ട് ഇടുകയും ഷട്ടർ 
ഓപ്പറേറ്റർ, കനാൽ വാച്ച്മാൻ മുതലായവരെ 
നിയോഗിക്കുകയും മറ്റ് അനുബന്ധവേലകൾ - 
രൂപ 3 ലക്ഷം 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
എം . വി . പി . ഐ . പി . 
സബ്ഡിവിഷൻനമ്പർ- 6, 
കൂത്താട്ടുകുളം. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


7,500 


7 , 500 


TENDER NOTICE 
No. 5/SEICC/2010- 11 

13th September 2010 . 
The Superintending Engineer, Irrigation Central Circle, 
Thrissur for and on behalf of the Governor of Kerala 
invites competitive tenders in sealed covers superscribing 
the name of work for the works listed below from eligible 
contractors registered in Kerala PWD /Irrigation 
Department. Tenders will be received by post/speed post 
only . Tenders submitted directly or by courier service will 
be rejected. 


| SI. 

No . 


Tender 

No. 


Name of work and 
Estimate Amount 


E . M .D 
- Rs. 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 600 + വാറ്റ്. 

ദർഘാസ് വിൽപ്പന തീയതിയും സമയവും - 13 - 10 - 2010 
മുതൽ 14 - 10 - 2010 വൈകുന്നേരം 3 മണി വരെ. 

ദർഘാസ് രജിസ്റ്റേർഡ് തപാലിൽ ഈ ആഫീസിൽ 
ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും 20 - 10 - 2010 
വൈകുന്നേരം 3 മണി വരെ. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
20- 10- 2010 വൈകുന്നേരം 3.30 മണി. 

കരാറുകാരുടെ വിഭാഗം " ഡി യും അതിനുമുകളിലും. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണവും മറ്റ് വിവരങ്ങളും താഴെ ഒപ്പുവച്ച് 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് പ്രമാണ 
ത്തിന്റെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം ആവശ്യ 
പ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 

ദർ ഘാസ് പമാ ണ ങ്ങ ൾ മേൽപ്പറഞ്ഞ അംഗീകൃത 
കരാറുകാർക്കു മാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം 

കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . ദർഘാസ് ഫോറത്തിൽ 
രേഖ പ്പെടു ത്തുന്ന നിരക്ക് 2 ദശാംശ സംഖ്യ യി ലേക്ക് 
നിജപ്പെടുത്തേണ്ടതാണ്. ഈ പ്രവർത്തികൾക്ക് ദർഘാസ് 
സമർപ്പിക്കു മ്പോൾ നൂറു രൂപയുടെമുദ്രപത്രത്തിൽ ഒരു 
കരാർകൂടി വയ്ക്കേണ്ടതാകുന്നു . നിരതദവ്യം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത 
തുകയുള്ളതും അദ്ദേഹത്തിന് മാറത്തക്കവണ്ണം പണയപ്പെടുത്തി 
അധികാരപ്പെടുത്തിയിട്ടുള്ളതുമായിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടില്ലാത്തതും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യ റുടെ പേരിൽ വാങ്ങി യ തോ , അ സി സ്റ്റന്റ് 
എക് സി ക്യുട്ടീവ് എഞ്ചി നീ യ റുടെ പേരിൽ പണ യ 
പ്പെടുത്തിയതോ ആയ മതിയായ തുകയ്ക്കുള്ള നിരതദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസുകൾ സമർപ്പിക്കു ന്നതോടൊപ്പംതന്നെ പൂരിപ്പിച്ച് 
ദർഘാസിന്റെ ഒരു പകർപ്പ് ചീഫ് എഞ്ചിനീയർ, പ്രോജക്ട്- 2, 
തിരുവനന്തപുരത്തിന് അയയ്ക്കേണ്ടതാണ്. (Letter No . 16857 / 
MP1/ 2009/ WRD dated 10 -7-2009). 


1 13/ SEICC / ASE – Reformation of damaged 
2010 - 11 seawall for a length of 120m 

from Ch : 77m to 197m South of 
CP 3727 in Kadappuram 

Panchayath - Rs. 32 ,00 ,000 50,000 
| 2 14/SEICC / ASE - Reformation of damaged 
2010 - 11 seawall for a length of 80m 

between from 4m North of 
CP 3738 and 76m South of 
CP 3728 in Kadappuram 

Panchayath — Rs. 23 ,10 ,000 50,000 
- 3 15/SEICC / ASE - Reformation of damaged 
2010 -11 - seawall for a length of 90m 

from Ch : 132m to 222m South of 
CP 3731 in Kadappuram 

Panchayath - Rs. 26, 85, 000 50, 000 
Cost of tender forms— Rs. 4 ,800 + VAT for Sl. No. 1, 
- Rs. 3 , 500 + VAT for Sl . No. 2 , Rs. 4,100 + VAT for Sl . No. 3 . 

Date time and of issue of tender forms — From 
11 a . im . on 12 -10 - 2010 to 4 p . m . on 15 - 10 -2010 . 

Date and time of receipt of tender forms , 
20-10 -2010 , 2 .30 p. m . 

Time and date of opening of tender forms — 3 p. m . 
on 20 - 10 -2010 . 


12th OCT. 2010] 


IRRIGATION DEPARTMENT 


525 


(1) 


( 2) 


Class of contractor — " B " and above. 

Time of completion — 9 months for Sl. No. 1 , 
6 months for Sl. Nos. 2 and 3 . 

Tenders will be opened by the Superintending 
Engineer or the officer authorized by him in the presence 
of the tenderers or their authorized agents present at that 
time. If the date of tender be declared as holiday , tender 
will be received and opened on the next working day . 
The firm period of the tenders will be 4 months from the 
date of receipt of the tender. 

Details of tenders can be obtained from the office of 
the undersigned up to 19 - 10 - 2010 , 4 p .m . on all working 
days. Written application quoting Registration Number 
and enclosing Registration Card should be produced for 
obtaining the tender forms. Tenders should be enclosed 
with a preliminary agreement in stamp paper worth Rs. 100 
and sufficient E . M . D . pledged in favour of the 
Superintending Engineer, Irrigation Central Circle, Thrissur. 
Tenders without sufficient E . M . D . and preliminary 
agreement will be summarily rejected . All rules and 
regulations of tenders prevailing in the Irrigation 
Department/PWD are applicable to this tender also . 

കേരള ഗവർണ്ണർക്കു വേണ്ടി ത്യശ്ശൂർ ഇറി ഗേ ഷൻ 
മദ്ധ്യ മേ ഖലാ വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിനുവേണ്ടി പൊതുമരാമത്ത്/ 
ജലസേചന വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ 
കരാ റു കാ രിൽ നിന്നുംമുദ്രവച്ച കവറു ക ളിൽമത്സ രാ ടി 
സ്ഥാനത്തിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 

ഫോറങ്ങൾ താഴെ പറയുന്ന പ്രകാരം വിതരണം ചെയ്യുന്നതും 
ദർഘാസുകൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസുകൾ തപാൽ 
സ്പീഡ് പോസ്റ്റ് വഴിമാത്രം സ്വീകരിക്കുന്നതാണ്. നേരിട്ട് 
സമർപ്പിക്കുന്നവയും കൊറിയർ വഴി ലഭിക്കുന്ന വ യു മായ 
ദർഘാസുകൾ തിരസ്കരിക്കുന്നതാണ്. ദർഘാസ് നമ്പരും 
പ്രവർത്തിയുടെ പേരും രേഖ പ്പെ ടു ത്തിയ മുദ്രവെച്ച 
കവറിലായിരിക്കണം ദർഘാസുകൾ സമർപ്പിക്കേണ്ടത്. 


3 15 /എസ് . ഇ . ഐ . ടി - - കടപ്പുറം 
സി . സി. 2010 - 11 പഞ്ചായത്തിൽ സി . പി . 

3731- ന് തെക്ക് ചെയിനേജ് 
132 മീറ്റർ മുതൽ 222 മീറ്റർ 
വരെ 90 മീറ്റർ നീളത്തിൽ 
കേടുവന്ന കടൽഭിത്തി 
യുടെപുനരുദ്ധാരണം 
രൂപ് 26, 85,000 

- 50,000 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് രൂപ 
4,800 + മൂ . വ . നി., ക്രമനമ്പർ 2 - ന് രൂപ 3,500 + മൂ . വ . നി .. 
ക്രമനമ്പർ 3- ന് രൂപ 4,100 + മൂ . വ . നി . 

ദർഘാസ് ഫോറം വിതരണം ചെയ്യുന്ന തീയതിയും 
സമയവും - 12 - 10 - 2010 , 11 മണി മുതൽ 15 - 10 - 2010 4 മണി 
വരെ. 

- ദർഘാസ് ഫോറം സ്വീക രിക്കുന്ന തീയതിയും 
സമയവും 20 -10 - 2010 വൈകുന്നേരം 2. 30 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 20- 10 - 2010 
വൈകുന്നേരം 3 മണി. 
- കരാറുകാരുടെ യോഗ്യത ബി യും അതിനുമുകളിലും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാ വധി - ക്രമ നമ്പർ 1 - ന് 
9 മാസം, ക്രമനമ്പർ 2 - നും 3 - നും 6 മാസം. 

- ലഭിച്ച ദർഘാസുകൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗ 
സ്ഥനോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
അപ്പോൾ ഹാജരുള്ള ക രാ റു കാരുടെ/ നിയ മാ നു സത് 
ഏജന്റുമാരുടെസാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ 
സ്വീകരിക്കു വാൻ നിശ്ചയിച്ചിരിക്കുന്ന അവസാന ദിവസം 
അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം വൈകുന്നേരം 
2. 30 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം വൈകുന്നേരം 3 മണിക്ക് തുറക്കുന്ന തു മാ ണ് . 
ദർഘാസിന്റെ കാലാവധി അവ സ്വീകരിക്കുന്ന തീയതി മുതൽ 
നാലുമാസം ആയിരിക്കും. 

ദർഘാസ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ താഴെ 
ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
19 - 10 - 2010 , 4 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
അറിയാവുന്നതാണ്. ദർഘാസ് പ്രമാണം വാങ്ങിക്കു വാൻ 
രജിസ്ട്രേഷൻ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. ദർഘാസ് പ്രമാണ 
ത്തി നുള്ള അപേക്ഷാഫോറത്തിൽ രജിസ്ട്രേഷൻ നമ്പർ 
എഴുതേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 

പേരിൽ അ ധി കാ ര പ്പെ ടു ത്തി യിട്ടു ള്ളതും ഡിസ്ചാർജ് 
ചെയ്തിട്ടുള്ളതുമായിരിക്കണം. ദർഘാസിനോടൊപ്പം 100 രൂപ 
വില യുള്ള മുദ്രപത ത്തിൽ തയ്യാ റാ ക്കിയ നിശ്ചി ത 
ഫോറത്തിലുള്ള പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് അടക്കം ചെയ്തിരി 
ക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്തിട്ടില്ലാത്തതും 
ആവശ്യമായ നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ ദർഘാസുകൾ 
തിര സ് ക രി ക്കു ന്ന താ ണ് ( ഇ ന്ദി രാ വികാസ് പ്രത ങ്ങ ൾ 
നിരതദ്രവ്യമായി സ്വീകരിക്കുന്നതല്ല ). 

കേരള ജലസേചന വകുപ്പിൽ പൊതുമരാമത്ത് വകുപ്പിൽ 
ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമാണ്. 


ക്രമ ദർഘാസ് പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ നമ്പർ അടങ്കൽ തുകയും രൂപ 
( 1) (2 ) 

( 3 ) 

(4 ) 


1 13 / എസ്. ഇ . ഐ . കടലാക്രമണ നിരോധന 
സി. സി ./ 2010 - 11 പണികൾ - കടപ്പുറം 

പഞ്ചായത്തിൽ സി . പി . 
3727 - ന് തെക്ക് ചെയിനേജ് 
77 മീറ്റർ മുതൽ 197 മീറ്റർ 
വരെ 120 മീറ്റർ നീളത്തിൽ 

കേടുവന്ന കടൽഭിത്തിയുടെ 
പുനരുദ്ധാരണം 
രൂപ 32, 00, 000 

50,000 
2 14 / എസ്. ഇ . ഐ . ടി -- കടപ്പുറം 
സി . സി . 2010 - 11 പഞ്ചായത്തിൽ സി . പി . 

3738 - ന് 4 മീറ്റർ വടക്ക് 
80 മീറ്റർ നീളത്തിലും 
സി . പി. 3728 - ന് 76 മീറ്റർ 
നീളത്തിലും ടി 
രൂപ 23, 10,000 

50, 000 


Office of the 
Superintending Engineer, 
Irrigation Central Circle, 
Thrissur. 


(Sd.) 
Superintending Engineer. 


